GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 29 
29th September 2020 

1196 കന്നി 13 
13th Kanni 1196 


നമ്പർ 


38 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 1 
7th Aswina 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


Gaz . No. 38 /2020 /DTP (Co -operative ). 


223. 


29th SEPT . 2020] 


COMMISSIONERATE OF LAND REVENUE 


6635 


Thirurangadi Taluk 


അനന്തരാവ കാശ 


പരസ്യം 


റഫ് . സി2-5341,2020. 


2020 ജൂൺ 29 . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരെമാത്രം അവകാശികളായി 
കാണിച്ചു കൊണ്ട് 

സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം 
പെരിന്തൽമണ്ണ തഹശീൽദാർ മുമ്പാകെ വേണ്ട തെളിവുകൾ 
സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ്. തെളിവു രഹിതമോ 
തപാൽമാർഗ്ഗമോ ആയിട്ടുള്ള പരാതികളൊന്നും യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


തിരൂ ര ങ്ങാടി താലൂ ക്കിൽ മൂന്നിയൂർ വില്ലേജിൽ 
പാർവതിക്കുട്ടി അമ്മ , കെ . പി . , ചേറക്കോട് ഹൗസ് എന്നവർ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേ തയുടെ മകൻ 
(പ്രമോദ് കുമാർ , കെ . പി. ചേറക്കോട് ഹൗസ് എന്നയാൾ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ 

ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
വഴി അന്വഷണം നട ത്തിയതിൽ ടിയാൾ 18-2-2016-ന് 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 5 പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


താലൂക്കാഫീസ്, 
പെരിന്തൽമണ്ണ. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


KOZHIKODE DISTRICT 


പേര് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


Vadakara Taluk 


പരസ്യം 


1 


വിശ്വനാഥൻ, കെ . പി . 


മകൻ 


62 


( 1 ) 


2 


58 


13 


കാശിനാഥൻ , കെ . പി . 
രാജേശ്വരി, കെ . പി . 


നമ്പർ ജെ2-346212020 . 


3 


മകൾ 


2020 ജൂലൈ 8 . 


56 


4 


ജയരാമൻ, കെ . പി . 


മകൻ 


54 


5 


പ്രമോദ് കുമാർ , കെ . പി . 


50 


; 


വടകര താലൂക്കിൽ തൂണേരി വില്ലേജിൽ മുടവന്തേരി 
ദേശത്ത് ഒണ ക്കൻ s / o കണ്ണൻ , കരു വന്റെ കിഴക്ക യിൽ , 
മുടവന്തേരി, തൂണേരി പി . ഒ . എന്നയാൾ 3-2-2020 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ 
ഒരു 

സർട്ടി ഫിക്കറ്റ് ആ വ ശ്യമുണ്ട് ന്നും 
കാണിച്ചുകൊണ്ട് ഭാര്യ സൌമിനി സമർപ്പിച്ച അപേക്ഷയിൽ 
തൂണേരി വില്ലേജാഫീ സർ മുഖാ ന്തിരം അന്വേഷണം 
നട ത്തിയതിൽ 

പേരെഴുതിയ 

ബന്ധു ക്കളാണ് 
അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 


മേൽ പറ ഞ്ഞ വ രാ ണ് പരേ തയുടെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ ര സ്യ പ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തിരൂരങ്ങാടി തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി ക ഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വ രുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അവ കാശ 


താഴ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


താലൂക്കാഫീസ്, 
തിരുരങ്ങാടി. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


1 


സൗമിനി 


ഭാര്യ 


59 


2 


സവിത 


മകൾ 


38 


3 


സജിത , കെ . കെ . 


36 


3 3 


Perinthalmanna Taluk 


4 


സരിത , കെ . കെ . 


32 


3 3 


പരസ്യം 


മേൽപ്പറഞ്ഞവരെ മാത്രം കാണിച്ചുകൊണ്ട് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ വടകര 
തഹശീൽദാരെ നേരിൽകണ്ട് ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ ലഭിക്കുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


നമ്പർ സി5-5303 2020 . 

2020 ആഗസ്റ്റ് 20 . 
പെരിന്തൽമണ്ണ താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
മേലോട്ടും കാവിൽ വീട്ടിൽ താമസക്കാ ര നാ യി രു ന്നതും 
19-7-2020 - ന് അന്തരിച്ചതുമായ ഉണ്ണികൃഷ്ണൻ, എം . കെ . 
എന്ന യാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി 
ടിയാന്റെ ഭാര്യ മിനിമോൾ, എ . പി . സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ അന്വേഷണം നടത്തിയ തിൽ നിന്നും താഴെ 
പറ യു ന്നവർ മാ ത മാണ് 

അനന്ത രാവ കാ ശികളെന്ന് 
തെളിഞ്ഞിരിക്കുന്നു . 


മങ്ക ട 


( 2 ) 


നമ്പർ ജെ2-3132 / 2020. 


2020 ജൂലൈ 13 . 


വയസ് 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


പരേതനുമായുള്ള 

ബന്ധം 


വടകര താലൂക്കിൽ നാദാപുരം വില്ലേജിൽ കുറ്റിപ്പുറം 
ദേശത്ത് രവീ നന്ദൻ , ആരാ ധന ഹൗസ്, പയ ന്തോ ങ്ങ് , 
നാദാപുരം എന്ന യാൾ 14-11-2019 -ാം തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് 
ഭാര്യ രത്ന രവീന്ദ്രൻ സമർപ്പിച്ച അപേക്ഷയിൽ നാദാപുരം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പേരെഴുതിയ ബന്ധുക്കളാണ് അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 


1 


ഭാര്യ 


44 


2 


മിനിമോൾ, എ . പി . 
ഉദയൻ ഉണ്ണി 
മേഘന , എം . കെ . 


മകൻ 


24 


3 


മകൾ 


18 


Gaz , No. 38 / 2020 /DTP ( CLR ) . 


115 


